Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


( 
s 
. 
കര 


GOVERNN 


രള സർക 
NMENT OF 


විකාල් 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


14th June 2011 
2011 ജൂൺ 14 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


24th Jyaishta 1933 
- 1933 ജ്യേഷ്ഠം 24 


PART III 


Police Department 


ലേല പരസ്യം 


NOTIFICATION 
No. T4/18388/2011. 

25th May 2011. 
In compliance to the Judgment dated 19 -2 - 2010 of the 
Hon ble High Court of Kerala in WP ( C ) No. 20605/ 2003 
filed by Sri J . Suresh Kumar, the Ad- hoc DPC (Lower ) 
held on 4 -5 -2011 has examined the case of Sri J. Suresh Kumar, 
now RI of Police for inclusion of his name in the Select 
List of RSIs fit for promotion as Ris of Police for the year 
2001 (for the vacancies in 2002). The Committee decided to 
include him in the above Select List as indicated below : 
Sl. No . 13 

Sri V. Pushpa Kumar 
SI . No . 13 ( a) Sri J. Suresh Kumar 
Sl. No. 14 

Sri T . P. Unnikrishnan 
The Select List of RSIs fit for promotion as Ris for 
the year 2001 (for the vacancies in 2002 ) published vide 
Police Headquarters Notification No. Confdl. 4 /24456 / 2000 
dated 21- 3 - 2002 stands modified to this extent. 


നമ്പർ ഇ2 - 12435/ 2008/ കെ . എ . പി. 5. 

2011 മേയ് 25. 
പത്ത നം തിട്ടയിലെ മണി യാ റിൽ പ്രവർത്തിക്കുന്ന 
കെ. എ . പി . 5-ാം ബറ്റാലിയൻ എം. റ്റി. സ്റ്റോറിൽ സൂക്ഷിച്ചി 
ട്ടുള്ളതും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ലാത്തതുമായ 
താഴെ പറയുന്ന എം . റ്റി. ബാറ്ററികൾ മണിയാറിലെ കെ . എ . പി . 
ക്യാമ്പ് പരിസരത്ത് വച്ച് പരസ്യമായി ലേലം വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

ബാറ്ററി നമ്പർ നിരക്ക് (8) തുക (3 ) 
12 V 88 AH 

685 

6 , 165 
12 V 100 AH 

800 

5, 600 
12 V 150 AH 

1,380 

5, 520 
12 V 6 AH 

- 75 

75 


ആകെ 


17 ,360 


- ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ 
നിരതദ്രവ്യതുകയായ 3 1, 736 ലേല ദിവസം 15 -7 - 2011 രാവിലെ 
10 മണിക്ക് മുമ്പ് ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങിയിരി 
ക്കേണ്ടതും കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാക്കേണ്ട 
തുമാണ്. 


JACOB PUNNOOSE , 
State Police Chief & 

Convenor, 
Departmental Promotion 

Committee ( Lower ). 


Police Headquarters , 
Thiruvananthapuram . 


ലേലത്തിൽ കൂടുതൽ തുക കാണിക്കുന്നയാൾ ലേല 
തുകയുടെ പകുതിയും വിൽപ്പന നികുതിയും ( നിരതദ്രവ്യം കഴിച്ച്) 


14th JUNE 2011] 


POLICE DEPARTMENT 


62 


ലേലസ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുകയും 
വിൽപ്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
10 ദിവസത്തിനുള്ളിൽ അടച്ച് ലേല സാധനങ്ങൾ സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുത്ത 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ തിരികെ 
നൽകുന്നതാണ്. 

ഏതെങ്കിലും കാരണ വശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടു ന്ന യാൾ മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ നഷ്ടം 
സംഭവിച്ചാൽ ആയതിന് ടിയാനിൽ നിന്നും നഷ്ടം ഈടാക്കു 
ന്നതായിരിക്കും. പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല . 

ടി സാധനങ്ങൾ എല്ലാ പ്രവൃത്തിദിനങ്ങളിലും രാവിലെ 
10 മണിമുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ 
ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുവാദത്തോടെ പരിശോധിക്കാ 
വുന്നതാണ്. 


ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് 
യുക്തമെന്ന് തോന്നുന്ന പക്ഷം വിൽപ്പന ബന്ധപ്പെട്ട ആളിന്റെ 
പേരിൽ നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ ദർഘാസ് തുകയുടെ 
പകുതി സംഖ്യ ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേല 
സ്ഥലത്തുവെച്ച് അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ നികുതി 
ഉൾപ്പെടെ ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനുള്ളിൽ 
അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ദർഘാസ് പ്രകാരം ലഭിച്ച 
വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 

- മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഈ 
നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം 
ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയായിരിക്കും. പുനർലേലത്തിൽ മുൻവിൽപ്പനയേക്കാൾ 
കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ട് 
യാൾക്ക് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുകയില്ല . 

ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് 
മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെ ആലപ്പുഴ ജില്ലാ സായുധസേനാ 
വിഭാഗം അസിസ്റ്റന്റ് കമാ ണ്ടന്റ്- 1 മുൻപാകെ മുൻകൂർ 
അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

- യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസ് 
പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തു 
കയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് 
മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


യാതൊരു കാര ണ വും കാണിക്കാതെ ലേലം 
മാറ്റി വയ്ക്കുന്നതിനും അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനുമുള്ള 
അധികാരം കെ . എ . പി . അഞ്ചാം ദളം കമാണ്ടന്റിന് ഉണ്ടായി 
രിക്കുന്നതാണ്. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 

കെ . എ . പി. അഞ്ചാം ബറ്റാലിയൻ, 
മണിയാർ, പത്തനംതിട്ട. 


( ഒപ്പ്) 
കമാണ്ടന്റ് 


ജില്ലാ പോലീസ് ആഫീസ്, 
ആലപ്പുഴ. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


ലേലപരസ്യം 


ലേലപരസ്യം 


നമ്പർ 12 / 35253 / 11എ . 

2011 മേയ് 17 . 
- ആലപ്പുഴ ജില്ലാ സായുധ സേനാക്യാമ്പിൽ സൂക്ഷിച്ചി 
ട്ടുള്ളതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 
താഴെ വിവരിക്കുന്ന 2 ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 2011 ജൂൺ 
23 -ാം തീയതി പകൽ 10 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് 
പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 


- നമ്പർ ജി1- 58555 / 07 / സി. സി . 

2011 മേയ് 19. 
വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഉപേക്ഷിക്ക 
പെട്ടിട്ടുള്ള രീതിയിൽ പോലീസ്കണ്ടെടുത്തിട്ടുള്ളതും ഇതുവരെ 
ആയിട്ടും ഉടമസ്ഥന്മാർ അവകാശവാദമുന്നയിക്കാത്തതുമായ 
ചാത്തമംഗലം വാർഡിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധതരം വാഹനങ്ങൾ 
താഴെ കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ചാത്തമംഗലം യാർഡിൽ 
വെച്ച് രാവിലെ 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുവാൻ 
തീരുമാനിച്ചിരിക്കുന്നു . 


കമ 
നമ്പർ 


വണ്ടി നമ്പർ 


-- നിരതദ്രവ്യം 
മോഡൽ 


- 1 KL017 3028 മഹീന്ദ്രജീപ്പ് 


6, 500 


1999 
2000 


2 KL01S 826 മഹീന്ദ്രജീപ്പ് 


8,500 


ക്രമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


വാഹനത്തിന്റെ 
പേരുവിവരം 


നിരത 
ദ്രവ്യം 


- (1) 


( 3 ) 


Motor Cycle 


500 


2 


500 


ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരു മണിക്കൂർമുമ്പ് മുകളിൽ ഓരോ വാഹനത്തിന് നേരെ 
കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി കെട്ടിവെയ്ക്കേണ്ടതുമാണ്. 
കൂടാതെ മേൽപ്പടി വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ 
മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
തപാൽ മാർഗ്ഗമോ 20 - 6 - 2011 -ാം തീയതി വൈകുന്നേരം 
4 മണിക്കു മുൻപായി ആലപ്പുഴ ജില്ലാ പോലീസ് ആഫീസിൽ 
ലഭിക്കത്തക്കവണ്ണം അടയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഓരോ വാഹ ന ത്തിനും നിര ത ദ വ്യ മായി മേൽപ്പറ ഞ്ഞ 
നിരക്കിലും തുകയ്ക്കുമുള്ള ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതുമാണ്. 
ദർഘാസുകൾ ലേലത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം വിളിച്ച് തുകയോ, 


5 


(2) 
KL 10 N 4016 
KL 11 K 8018 
KL 11 G 9577 
KL 10 C 8248 
KL 11 D 1240 
KL 11 C 4931 
KL 08 4619 
KRF 6158 
KL 11 5126 
KEZ 751 


500 
500 
500 


| 7 

8 


500 
500 
500 


14th JUNE 2011] 


POLICE DEPARTMENT 


(1) 


(2 ) 


( 3 ) 


Motor Cycle 


500 


500 
500 
500 


- (1 ) 

42 
43 
44 


(2 ) 
KL 11 5475 
No Number 
KL 11 F 5754 
| KL 11 L 8881 
TN 01 K 2167 


Scooter 
| Bajaj MC 
Hero Honda 


500 


Scooter 
Motor Cycle 

Scooter 


Auto 


500 
1, 000 
2,000 


46 


Maruthi Car 


500 


500 


Motor Cycle 


500 
500 


Scooter 
Motor Cycle 


500 
- 500 


- 99 


500 
- 500 
3,000 


11 KL 07 5413 
12 KE H 5230 
13 TN 09 F 7363 
14 KL 11 H 764 
15 KL 0 7314 

| KRZ 184 
17 KL 11 L 2093 
18 KL 11 C 7527 
19 KL 11 R 4429 
20 KL 13 G 4731 

| KED 720 
- KL 11 M 4324 

| KL 11 D 704 
- KL 10 E 7991 
25 KL 11 D 1693 
26 KL 10 D 1737 

| KL 11 L 8266 

KL 08 J 3109 
29 No Number 
30 KL 11 B 5502 
31 No Number 
32 KL 11 E 1930 
33 No Number 

- KL 11 K 734 
35 KL 11 Q 8316 

KL 14 G 716 
37 No Number 
38 No Number 
39 No Number 
40 No Number 
41 KLV 8638 


500 
500 
- 500 
500 
500 
500 


M 80 

Lorry 
Mini Lorry 
LML Scooter 
Motor Cycle 

Yesdi 
Scooter 
LML Scooter 
Motor Cycle 

Bajaj M 80 
Motor Cycle 

Auto 
Motor Cycle 
Kinetic Challanger MC 

Bajaj MC 
Hero Honda MC 
CD 100 MC 

Car 


ലേലം ചെയ്യുന്ന തീയതി- - ക്രമനമ്പർ 1 മുതൽ 23 വരെ 
28 - 6 - 2011, ക്രമനമ്പർ 24 മുതൽ 26 വരെ 29 - 6 - 2011. 

- ലേലത്തിനുമുമ്പ് ടി വാഹനത്തിന്റെ ഉടമസ്ഥർ വാഹന 
ത്തിന്റെ ഒറിജിനൽ രേഖകളുമായി വരുന്നപക്ഷം ആയത് 
പരിശോധിച്ച് വാഹനം വിട്ടുകൊടുക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത് 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
1 മണിക്കൂർ മുമ്പായി നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് 
രശീതി വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ട വർക്ക് നിരതദവ്യം തിരിച്ചു നൽകുന്നതാണ്. 
ലേല ത്തിന് വച്ച് വാഹ ന ങ്ങൾ ലേല ത്തിനു മുമ്പുള്ള 10 
പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 
5 മണിക്കും ഇടയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി 
യോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ലേലംകൊണ്ടയാൾ 
ലേദിവസംതന്നെ തുകയുടെ 50 % ഉടനെതന്നെ 
അടക്കേണ്ടതും ബാക്കി തുക 10 ദിവസത്തിനകം അടച്ച് 
വാഹനം കൈപ്പറ്റേണ്ടതുമാണ്. ലേലം കൊള്ളുന്ന ആൾ 
0.5 % വാറ്റ് നികുതിയും 1 % സെസ് നികുതിയും അടക്കേ 
ണ്ടതാണ്. 

ഈ നിബന്ധനകൾക്ക് വിപരീതമായി ലേലംകൊണ്ട് ആൾ 
പ്രവർത്തിക്കു ക യാ ണെ ങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. 

- കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉചിതമെന്നു 
തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം 
നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 


500 
500 


500 
1 ,000 

500 


500 


| 500 

500 


- 


CD 


500 


2,000 


സിറ്റി പോലീസ് കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
- കോഴിക്കോട് സിറ്റി ജില്ലാ 
പോലീസ് മേധാവിക്കുവേണ്ടി. 


